| Reg . No. രജി. നമ്പർ 
KL / TV ( N ) / 12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2010 


( 


ാർ 


V 
GOVERA 


s 

: 
VMENT OF 


KERALA 


ല 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LV 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


21st December 2010 

2010 ഡിസംബർ 21 
30th Agrahayana 1932 
1932 അഗ്രഹായനം 30 


വാല്യം 55 


നമ്പർ 


PART III 


Ground Water Department 


ദർഘാസ് പരസ്യം 


ദർഘാസ് സ്വീകരിക്കുന്ന അ വ സാന തീയതിയും 
സമയവും - 28 - 12- 2010, 2 മണി വരെ. 

ദർഘാസ് തുറന്നു പരി ശോ ധി ക്കുന്ന തീയതിയും 
സമയവും 28 - 12 - 2010, 3 മണി. 

ജോലി ചെയ്തു തീർക്കേണ്ട കാലാവധി - 2 മാസം. 


മറ്റു വ്യവസ്ഥകൾ 


നമ്പർ ജി. ഡബ്ല . ഡി. ഐ . 742/ 2010 . 2010 നവംബർ 26. 

കേരള ഗവർണ്ണർക്കു വേണ്ടി ഭൂ ജ ല വ കുപ്പ്, ജില്ലാ 
ആഫീസർ, തൊടുപുഴ, ഇടുക്കിതാഴെ പറയുന്ന പ്രവൃത്തിക്ക് 
പരിചയസമ്പന്നരായ കരാറുകാരിൽനിന്നും മത്സരാടിസ്ഥാന 
ത്തിലുള്ള പ്രവൃത്തിയുടെ പേരെഴുതി മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

- ദർഘാസ് നമ്പരും ജോലിയുടെ വിവ ര ങ്ങ ളും - 
ജി . ഡ ബ്ലി യു . ഡി . ഐ . 11 / 2010 - 11 - ഇടുക്കി ജില്ലയിലെ 
കാമാക്ഷി ഗ്രാമപഞ്ചായത്തിൽ തങ്കമണി സെന്റ് തോമസ് 
ഹയർ സെക്കണ്ടറി സ്കൂളിൽ രാജീവ്ഗാന്ധി കുടിവെള്ള 
പദ്ധതി 2010 - 11 പ്രകാരം നിലവിലുള്ള കുഴൽ കിണറിൽ 
മോട്ടോർ പമ്പ് സെറ്റ് സ്ഥാപിച്ച് ജല വിതരണ പദ്ധതി 
നടപ്പാക്കുന്ന പ്രവൃത്തി. 

അടങ്കൽ തുക 1,33, 500 രൂപ. 
നിരതദ്രവ്യം 3,400 രൂപ. 
ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 400 + വാറ്റ്. 

ദർഘാസ് ഫോറം നൽകി തു ട ങ്ങുന്ന തീയതിയും 
സമയവും -- 21-12 - 2010 , 10 മണി മുതൽ. 

ദർ ഘാസ് വിൽക്കുന്ന അ വ സാ ന തീയ തിയും 
സമയവും -- 28 - 12 - 2010 , 12 മണി വരെ. 


